o 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12 /2009-2011 





ന . 


കര 
GOVERNN 


C 


- 


രള സർക 
NMENT OF 


രക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


29th March 2011 
- 2011 മാർച്ച് 29 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Chaithra 1933 
- 1933 ചൈതം 8 


PART III 


Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേലപ്പരസ്യം 


നമ്പർ ബി1- 886 / 2009 . 

2011 മാർച്ച് 4. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് മല്ലപ്പള്ളി തഹശീൽദാർ കസ്റ്റഡിയിലെടുത്ത കെ .എൽ. 6എ - 2214- നമ്പർ ടാറ്റാ 407 
വാഹനം കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചുവരുന്നതും വാഹനത്തിന്റെ ശരിയായ ഉടമയ്ക്ക് വാഹനം ഇപ്പോൾ ആരുടെ 

കൈവശമാണെന്ന് അറിയില്ലാത്തതിനാലും വണ്ടിയും വണ്ടിയിലുള്ള മണലും കണ്ടു കെട്ടുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ 
ഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 28 - 5 - 2011 - ന് പകൽ 11 മണിക്ക് തിരുവല്ല സബ് കളക്ടറുടേയോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടേയോ സാന്നിദ്ധ്യത്തിൽ മല്ലപ്പള്ളി താലൂക്കാഫീസ് പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ 5, 000 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. ലേലതുകയും വിൽപ്പന നികുതിയുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ ഒടുക്കുവരുത്തേണ്ടതാണ്. 
ജില്ലാകളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 

വാഹന വിവരം 


വാഹന നമ്പർ കെ . എൽ.- 6എ - 2214 നമ്പർ ടാറ്റാ 407 . 
ലേലസ്ഥലം - മല്ലപ്പള്ളി താലൂക്കാഫീസ്. 
ലേലത്തീയതി- - 28 - 5 -2011. 


ലേലസമയം - 11 എ . എം . 


നിരതദ്രവ്യം - 


5 ,000 . 


- (2) 


നമ്പർ ബി3 - 62/ 2010 . 

2011 ഫെബ്രുവരി 24. 
പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കവിയൂർ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീ . സ . 666 - ൽ പെട്ട 
ആറ്റുപുറമ്പോക്കിൽ നിന്നും മുറിച്ചു മാറ്റിയ രണ്ടു മൂട് 
മഹാഗണി മരങ്ങൾ 24 - 5 - 2011 - ന് രാവിലെ 11 മണിക്ക് 
തിരുവല്ല സബ് കളക്ടറോഅദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ കവിയൂർ വില്ലേജാഫീസിൽവെച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ 1,000 നിരതദ്രവ്യം കെട്ടിവച്ച് 
പരസ്യമായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന ആളിന്റെ 
പേർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലത്തുക 
മുഴുവൻ വാറ്റ് തുക ഉൾപ്പെടെ മുഴുവൻ തുകയും 
അടയ്ക്കേണ്ടതാണ്. ജില്ലാകളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 
ദിവസത്തിനകം സ്വന്തം ചെലവിൽ ടി തടി തപസ്തു ത 
സ്ഥലത്തു നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച് എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമാണ്. 


തടി വിവരം 


ഇനം - മഹാഗണി എണ്ണം 2 
അളവ് 340 x 101 

1060 X 98 0.854 ഘന മീറ്റർ. 
ലേലത്തീയതി- 24- 5- 2011. 
ലേലസമയം 11 എ . എം . 
നിരതദ്രവ്യം - 1,000. 


( 3 ) 
നമ്പർ ബി1 - 566 / 2010 . 

| 2011 ഫെബ്രുവരി 24. 
- അ ന ധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് 
കീഴ്വായ്പൂർ പോലീസ് സബ് ഇൻ സ് പെക്ടർ 
കസ്റ്റഡിയിലെടുത്ത് കീഴ് വായ്പൂർ പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് സൂക്ഷിച്ചുവരുന്ന കെ . എൽ. 10 - 37 08 നമ്പർ 
ലോറിയും വണ്ടിയിലുള്ളമണലും കണ്ടു കെട്ടുന്നതിന് 
പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി 
വാഹനം 28 - 5 - 2 011 - ന് പകൽ 11 മണിക്ക് തിരുവല്ല 
സബ് കളക്ടറുടേയോ അ ദ്ദേ ഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥരുടേയോ സാന്നിദ്ധ്യത്തിൽ മല്ലപ്പള്ളി താലൂക്കാഫീസ് 
പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ 
- 5,000 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന 
ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 
ലേലതുകയും വിൽപ്പന നികുതിയുൾപ്പെടെ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ഒടുക്കുവരുത്തേണ്ടതാണ്. ജില്ലാകളക്ടർ 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച നിബന്ധനകൾ ഇ 
ലേലത്തിനും ബാധകമാണ്. 

വാഹന വിവരം 
വാഹന നമ്പർ - കെ . എൽ.- 10 - 3708. 
ലേലസ്ഥലം മല്ലപ്പള്ളി താലൂക്കാഫീസ്. 
ലേലത്തീയതി- - 28 - 5 -2011. 
ലേലസമയം - 11 എ . എം . 
നിരതദ്രവ്യം - 5,000 . 


റവന്യൂ ഡിവിഷണൽഓഫീസ്, 
തിരുവല്ല. 


(ഒപ്പ്) 
സബ് കളക്ടർ. 


KOTTAYAM DISTRICT 


പരസ്യം 


നമ്പർ എൻ- 847 / 2011. 


2011 ഫെബ്രുവരി 25. 


- 10 - 1 - 2011 - ൽ കോട്ടയം - ന ഗ ര ത്തിൽനിന്ന് കള ഞ്ഞു 
കിട്ടിയതും കോട്ടയം ജില്ലാ കളക്ട്രേറ്റ് മുഖാന്തിരം ലഭിച്ചതുമായ സ്വർണ്ണഉരുപ്പടികൾ 
ഈ ആഫീസിൽ സൂക്ഷിച്ചുവരുന്നു . പ്രസ്തുത സ്വർണ്ണഉരുപ്പടികൾക്ക് അവകാശിക 
ളുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 3 മാസത്തിനകം മതിയായ തെളിവു 
കൾ സഹിതം ഈ ആ ഫീ സിൽ ഹാജ രായി അ വ കാ ശ വാദം 
ഉന്നയിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ടി സ്വർണ്ണഉരുപ്പടികൾ പരസ്യമായി ലേലം 
ചെയ്ത് ലേലസംഖ്യ സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതായിരിക്കും. 


an,mahalos operati 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
കോട്ടയം. 


o 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


nsma,culonasomas 


